GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


സ് 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


18th AUG . 2020) 


COMMISSIONERATE OF LAND REVENUE 


5857 


പേര് 


പരേതനുമായുള്ള 


വ യ സ് 


കമ 
നമ്പർ 


ബന്ധം 


ക . 


1 


ഭാര്യ 


29 


2 


റാഹിബ് അസീസ് 
മുഹമ്മദ് റുസൈൻ ഷാ 
ഹാദിയ മെഹ്റിൻ ഷാ 


മകൻ 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ , 
പ രു ന്ന കിഴക്ക് 

ശീനി കേ തൻ വീട്ടിൽ പരേ ത നായ 
ടി . രാ മ ച ന്ദ ൻ എന്ന യാളുടെ 

നിയ മ പ ര മായ 
അവകാശികളായി മേൽപ്പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീൽദാർ മുൻപാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ 
തപാൽ മാർഗ്ഗമാ ലഭി ക്കുന്ന 

ആ ക്ഷേ പങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


3 


മകൾ 


2 


4 


പരീത് കുഞ്ഞ് 


പിതാവ് 


63 


5 


സുലേഖ് 


മാതാവ് 


53 


concern 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു . ആയതിനാൽ 
ടി ആ വ ശ്യ ത്തിലേ യായി പ രേ തന്റെ നിയ മാ നു സത 
അവകാശികളായി 1 മുതൽ 5 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


No , C2-2861 / 2020 . 

2nd July 2020 . 
Notice is hereby given to all to whom it may 

that Mathew John , Thottathil House ,, 
Paippad Village, Changanacherry Taluk, Kottayam District, 
Kerala State has filed an application before this office for 
a legal heirship certificate in respect of the legal heirs his 
wife Jyothy Mathew who expired on 25-12-2019 . Enquiry 
conducted through the Village Officer, Paippad Village 
reveals that the following persons are the only legal heirs 
of the deceased . 


വ ക്ക 


(2) 


നമ്പർ സി1-3137 2020 . 


2020 മാർച്ച് 18 . 


SCHEDULE 


SI .. 
No. 


Name of legal 

heirs 


Age 


Relationship with 

the deceased 


1 


Mathew John 


Husband 


33 


സംബ ന്ധ മ ാ യ 


2 


Mathew Varghese 


Father 


72 


Objection if any against the issuance of legal 
heirship certificate to the above said persons should be 
filed in persons before the Tahsildar, Changanacherry 
within 30 days from the date of publication of this notice 
in the Kerala Government Gazette . Objections sent by post 
or filed after the stipulated time will not be considered . 


വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ 
കുല ശ ഖ ര മ ഗ ലം ക ര യിൽ 

കൊച്ചുപ്ലാം വീട്ടിൽ 
ചാക്കോ പൗലോസ് 12-12-2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
ടിയാന്റെ പേരിലുള്ള വസ്തു , ബാങ്ക് 
ആവശ്യങ്ങൾക്കും റേഷൻകടയുടെ ലൈസൻസ് മാറ്റുന്നതിനും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
ജോൺ, കെ . പി . സമർപ്പിച്ച അപേക്ഷയിന്മേൽ കുലശേഖരമംഗലം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അ വ കാശ 
വി ചാ ര ണയും നടത്തിയതിൽ ടിയാൻ 12 - 12 - 2 0 18 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 4 ( നാല്) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


Taluk Office, 
Changanacherry. 


( Sd . ) 
Tahsildar. 


പേര് 


പരേതനുമായുള്ള 


വ യ സ് 


കമ് 
നമ്പർ 


ബം 


Vaikom Taluk 


1 


മറിയാമ്മ പൗലോസ് 


ഭാര്യ 


65 


പരസ്യം 


2 


സൂസി ഷാജി 


മകൾ 


47 


( 1 ) 


3 


ഐസക് പൗലോസ് 


മകൻ 


44 


4 


ജോൺ, കെ . പി . 


37 


നമ്പർ സി1-354212020 . 

2020 മാർച്ച് 31 . 
വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ ചെമ്പ് കരയിൽ 
തെക്കേ മച്ചുങ്കൽ വീട്ടിൽ മിഥുൻഷാ, എം . പി . 19-1-2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള ബാങ്ക്, 
വസ്തു ആവശ്യങ്ങൾക്കും, എം . എ . സി . റ്റി . - യിൽ നിന്നും 
ആനുകൂല്യം ലഭിക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കു 
മായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ ഭാര്യ റാഹിബ അസീസ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ ചെമ്പ് വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാ ര ണയും നടത്തിയതിൽ 
ടിയാൻ 19-1-2020 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ വിവ രിക്കുന്ന 5 ( അഞ്ച് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവ ശ്യ ങ്ങൾക്കു വേണ്ടി പ്രേ തന്റെ നിയ മാ നു സ്യത 
അവകാശികളായി 1 മുതൽ 4 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


വ ക്ക 


Gaz . No. 33 / 2020/ DTP ( CLR ) . 


133 


18th AUG . 2020) 


COMMISSIONERATE OF LAND REVENUE 


5858 


( 3 ) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവ ശ്യ ങ്ങൾക്കു വേണ്ടി പ ര തന്റെ നിയ മാ നു സ്യത 
അവകാശികളായി 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ സി1-2926 2020 . 

2020 മാർച്ച് 17 . 
വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ കുടവെച്ചുർ 
കരയിൽ മുരിയൻകേരിൽ വീട്ടിൽ കരുണാകരൻ 18-11-2007 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള മിലിട്ടറി 
സർവ്വീസ് ആനുകൂല്യം ലഭിക്കു ന്ന തിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൾ സുഭദ്, 
പുന്നയ്ക്കാപറമ്പിൽ, കുടവെച്ചൂർ, വെച്ചൂർ വില്ലേജ് സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ വെച്ചൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
കരുണാകരൻ 18-11-2007 - ലും ഭാര്യ കമലാക്ഷി 4-10-2009 - ലും 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവ രിക്കുന്ന 5 ( അഞ്ച്) പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


വ ക്ക 


( 5 ) 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതരുമായുള്ള 

ബന്ധം 


നമ്പർ സി1-3104 2020 . 

2020 മാർച്ച് 17 . 
വൈക്കം താലൂക്കിൽ കല്ലറ വില്ലേജിൽ കല്ലറ കരയിൽ 
ജ്യോതിസ് വീട്ടിൽ ശിവാനന്ദൻ , ഇ . എൻ . 14-10-2019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്തു , 
ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും കടുത്തുരുത്തി സബ് 
ട്രഷറിയിൽ ഹാജരാക്കുന്നതിനും മറ്റ് വിവിധ ആവശ്യങ്ങൾക്കു 
മായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകണമെന്ന് 
കാണിച്ച് പരേതന്റെ മകൾ ജ്യാതി മോൾ സമർപ്പിച്ച 
അപേക്ഷ യിന്മേൽ കല്ലറ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവ കാശ വിചാ ര ണയും നടത്തിയതിൽ 
ടിയാൻ 14-10-2019 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 4 ( നാല്) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


1 


സതീശൻ , വി . 


മകൻ 


64 


2 


മകൾ 


60 


സുഭദ 
സുധർമ്മ 


3 


55 


4 


സുമ 


53 


3 3 


5 


സുധ , എം . കെ . 


50 


2 ) 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


1 


55 


2 


30 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ യ് ക്കാ യി പ ര തന്റെ നിയ മാ നു സ ത 
അവകാശികളായി 1 മുതൽ 5 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


3 


29 


വക്കം 


4 


21 


രാജമ്മ , വി . വി . 

ഭാര്യ 
ശീജ , എസ് . 

മകൾ 
( ശ്രീജ ശിവാനന്ദൻ 
വിഷ്ണു ശിവാനന്ദൻ 

മകൻ 
ജ്യോതിമോൾ, എസ് . 

മകൾ 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ യ് ക്കായി 

പ രേ തന്റെ നിയ മാ നു സ ത 
അവകാശികളായി 1 മുതൽ 4 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പ രാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


വ ക്കും 


നമ്പർ സി1-3105 / 2020 . 

2020 മാർച്ച് 16 . 
വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ കുടവെച്ചുർ 
കരയിൽ പരയ്ക്കാട്ടുതറപ്പിൽ വീട്ടിൽ റ്റി . ഡി . സെബാസ്റ്റ്യൻ 
23 - 10 - 2019 - ൽ മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്ത , ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങൾക്കും 
മറ്റ് വിവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
അന്നക്കുട്ടി സെബാസ്റ്റ്യൻ നൽകിയ അപേക്ഷയിന്മേൽ വെച്ചൂർ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവ കാശ 
വിചാരണയും നടത്തിയതിൽ ടിയാൻ 23-10-2019 - ൽ വിദേശത്ത് 
വച്ച് മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 

വിവ രിക്കുന്ന 3 ( മൂന്ന് ) പേർ മാതമാണു ള്ള 
തെന്നും അറിയുന്നു . 


( 6 ) 


താഴ 


സ o ബ സ മ ാ യ 


പേര് 


വ യ സ് 


നമ്പർ സി1-3057 / 2020 . 

2020 മാർച്ച് 18 . 
വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ 
മറ വ ന്തു രു ത്ത് കര യിൽ അ ശ തി ( കൊച്ചു ത റ യിൽ 
വീട്ടിൽ { പതാ പി ചന്ദ്രൻ , പി . എസ് . 12-10-2019 - ൽ മരണ 
മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വാഹന 
ഊട മ സ്ഥ ത മാറ്റു ന്ന തിനും 

വസ് തു 
ആവ ശ്യ ങ്ങ ൾക്കും മറ്റ് വിവിധ ആ വ ശ്യ ങ്ങ ൾക്കു മായി 
അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ രത്നകുമാരി, എ . നൽകിയ അപേക്ഷയിന്മേൽ 
കുലശേഖരമംഗലം വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 12-10-2019 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 3 (മൂന്ന്) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


59 


അന്നക്കുട്ടി സെബാസ്റ്റ്യൻ 
സെബിൽ സെബാസ്റ്റ്യൻ 
റോബിൻ സെബാസ്റ്റ്യൻ 


ഭാര്യ 
മകൻ 


2 


30 


3 


23 


134 


18th AUG . 2020] 


COMMISSIONERATE OF LAND REVENUE 


5859 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


64 


രത്നകുമാരി, എ . 
ശിൽപ പ്രതാപ് 
അമൽ പ്രതാപ് 


2 


നൽകണമെന്ന് കാണിച്ച് പരേതന്റെ സഹോ ദ ര ങ്ങ ൾ 
ചന്ദ്രശേഖരൻ നായർ മുതൽപേർ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
ചെമ്പ് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാ ര ണ യും 

നടത്തിയതിൽ ടിയാ ൻ 12 - 2- 2017- ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാൻ വിവാഹ മോചിതനും 
സന്താനരഹിതനുമാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ വിവരിക്കുന്ന 3 (മൂന്ന് പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


മകൾ 


37 


3 


മകൻ 


31 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബം 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവ ശ്യ ങ്ങൾക്കു വേണ്ടി പ ര തന്റെ നിയമാ നു സത 
അവകാശികളായി 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാ മൂലം പരാതി ബോധിപ്പിക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


1 


സഹോദരി 


67 


2 


ചന്ദ്രമതിയമ്മ 
ഇന്ദിരക്കുട്ടി 
ചന്ദ്രശേഖരൻ നായർ 


59 


3 


വ ക്കും 


3 


സഹോദരൻ 


55 


( 7 ) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ യ് ക്കായി പ ര തന്റെ നിയ മാ നു സ്യ ത 
അവകാശികളായി 1 മുതൽ 3 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


വ ക്കും 


നമ്പർ സി1-345212020 . 

2020 മാർച്ച് 31 . 
വൈക്കം താലൂക്കിൽ വൈക്കം വില്ലേജിൽ പടിഞ്ഞാറ്റുംചേരി 
പടിഞ്ഞാറെ മുറിയിൽ പനക്കിച്ചിറ വീട്ടിൽ കുമാരൻ , കെ . 
22 - 4- 2 006- ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അനന്തരാവകാശ സാക്ഷ്യപത്രം വിവിധ ആവശ്യങ്ങൾക്കായി 
അ നു വ ദിച്ചു തര ണ മെന്ന് കാണിച്ച് പരേ തന്റെ മകൻ 
അജീഷ്, പി . കെ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ വൈക്കം 
വില്ലേജാഫീസർ മുഖാന്തിരം അ ന്വേഷണ വും അ വ കാശ 
വിചാ ര ണയും 

നടത്തിയതിൽ ടിയാ ൻ 22 - 4- 2 0 06 -ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവ രിക്കു ന്ന 4 ( നാല്) പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


( 9 ) 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ സി1-33512020 . 

2020 മാർച്ച് 31 . 
വൈക്കം താലൂക്കിൽ കുലശേഖരമംഗലം വില്ലേജിൽ 
കുല ശ ഖ ര മ ഗ ലം ക ര യിൽ നാലു പടവിൽ വീട്ടിൽ 
സോളി 27- 1- 2 0 2 0 - ൽ മ രണ മടഞ്ഞിട്ടുള്ള താണ ന്നും 
ടിയാളുടെ അന ന്ത രാ വകാശ സാക്ഷ്യ പത്രം മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായി അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് 
പരേതയുടെ ഭർത്താവ് ഔസേഫ്, എൻ . സി . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ കുല ശേഖരമംഗലം , ചേർത്തല സൗത്ത് 
വില്ലേജാഫീസർമാർ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വി ചാ ര ണ യും 

നടത്തിയതിൽ ടിയാ ൾ 27- 1- 2 0 20 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ വിവരിക്കുന്ന 4 ( നാല് പേർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


1 


ഭാര്യ 


12 


2 


സരള കുമാരൻ 
അമ്പിളി , പി . കെ . 
അജീഷ്, പി . കെ . 


മകൾ 


43 


3 


മകൻ 


41 


4 


അനുപമ , പി . കെ . 


മകൾ 


39 


പേര് 


പരേതയുമായുള്ള 


വ യ സ് 


കമ് 
നമ്പർ 


ബം 


1 


ഭർത്താവ് 


55 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ യ് ക്കാ യി പ ര തന്റെ നിയ മാ നു സ ത 
അവകാശികളായി 1 മുതൽ 4 വര കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


2 


മകൻ 


23 


ഔസേഫ്, എൻ . സി . 
ജിതിൻ , എൻ . ഒ . 
ജിഫിൻ , എൻ . ഒ . 
ജീവ , എൻ . ഒ . 


ഖ വ ക ം 


3 


21 


4 


മകൾ 


17 


(8 ) 


നമ്പർ സി1-3537 2020 . 

2020 മാർച്ച് 31 . 
വൈക്കം താലൂക്കിൽ ചെമ്പ് വില്ലേജിൽ കാട്ടിക്കുന്ന് 
ക ര യിൽ 

ചേന്നോത്ത് വീട്ടിൽ ബാബു ക്കു ട്ടൻ നായർ 
12 - 2 - 2017- ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
ആക്സിഡന്റ് കേസിന്റെ നടത്തിപ്പിനായും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യങ്ങൾക്കു വേണ്ടി പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി 1 മുതൽ 4 വരെ കക്ഷികൾ ആണെന്ന് 
കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


വ ക്കും 


135 


18th AUG . 2020) 


COMMISSIONERATE OF LAND REVENUE 


5860 


( 10) 


( 12 ) 


വക്കം 


അനന്ത രാ വ കാശ 


നമ്പർ സി1-3310 / 2020 . 

2020 മാർച്ച് 31 . 
വൈക്കം താലൂക്കിൽ നടുവിലെ വില്ലേജിൽ ചാലപ്പറമ്പ് 
കരയിൽ പന്തലു മാൻചുവട് വീട്ടിൽ രാധാകൃഷ്ണൻ, ബി . 
26 - 12 - 2019-ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 

സാക്ഷ്യപത മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അനുവദിച്ചു നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ സുഷമാകുമാരി സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
നടു വിലെ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും 
അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 26-12-2019 - ൽ 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 ( രണ്ട് ) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ സി1-3536 2020 . 

2020 മാർച്ച് 31 . 
വൈക്കം താ ലൂ ക്കിൽ 

വില്ലേ ജിൽ 
പടിഞ്ഞാറ്റിൻചേരി തെക്കേമുറിയിൽ പത്മവിലാസം വീട്ടിൽ 
ശശികു മാ രൻ നായർ, പി . 5-2 - 2020 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണെന്നും ടിയാന്റെ അനന്തരാവകാശ സാക്ഷ്യപത്രം 
വിവിധ ആവ ശ്യ ങ്ങൾക്കുമായി അനു വാദിച്ചു തരണമെന്ന് 
കാണിച്ച് പരേതന്റെ മകൻ ജ്യോതിഷ്, പി . എസ് . സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ വൈക്കം വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാ ര ണയും നടത്തിയതിൽ 
ടിയാൻ 5-2-2020 - ൽ മരണ 

രണപ്പെട്ടിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ വിവരിക്കുന്ന 3 (മൂന്ന്) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പേര് 


വ യ സ് 


പേര് 


വ യ സ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


57 


1 


68 


സുഷമാകുമാരി 
അപർണ്ണ എസ് . നായർ 


2 


മകൾ 


32 


2 


34 


3 


29 


23 


ശാന്തകുമാരി, എം . 

ഭാര്യ 
ജ്യോതിഷ്, പി . എസ് . മകൻ 
അഭിജിത്ത് , പി . എസ് . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആ വ ശ്യ ത്തിലേ യ്ക്കായി പ രേ തന്റെ നിയ മാ നു സത 
അ വകാശികളായി ഒന്നു മുതൽ മൂന്ന് വരെ യുള്ള വരെ 
പരിഗണിച്ച് 

സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ച് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനകം വൈക്കം തഹശീൽദാർ മുമ്പാകെ നേരിട്ട് 
ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 13 ) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ ടി 
ആ വ ശ്യ ത്തി ലേ യ് ക്കാ യി പ് രേ തന്റെ നിയ മാ നു സ ത 
അവകാശികളായി ഒന്നും രണ്ടും കക്ഷികളെ പരിഗണിച്ച് 
അ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വാദിച്ച് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

തഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രാ യി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


അവ ക ശ 


ഇവ ക 


( 11 ) 


No , C1-31062020 . 


18th March 2020 . 


നമ്പർ സി1-3015 2020 . 

2020 മാർച്ച് 17 . 
വൈക്കം താലൂക്കിൽ വടയാർ വില്ലേജിൽ കിഴക്കേക്കര 
കരയിൽ കൂട്ടുങ്കൽ വീട്ടിൽ കെ . കെ . രവീന്ദ്രനാഥ തണ്ടാർ 
27-10-2 019 - ൽ മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ 
പേരിലുള്ള വസ്തു സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് 
വിവിധ ആ വ ശ്യ ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ച് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
രാജൻ തണ്ടാർ , കെ . ആർ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
വടയാർ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ കെ . കെ . രവീന്ദ്രനാഥ തണ്ടാർ 
27-10-2019 - ലും ഭാര്യ റ്റി . ആർ . സൗദാമിനി 4-10-2005 - ലും 
മരണപ്പെട്ടിട്ടുള്ളതാണെന്നും ടിയാന്റെ അവകാശികളായി താഴെ 
വിവരിക്കുന്ന 2 (രണ്ട് പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
| കേമ പേര് 

പരേതനുമായുള്ള വ യ സ് 
നമ്പർ 

ബന്ധം 


Elsamma Thomas , Choorathuruthel house , Kallara 
South muri Kallara Village, Vaikom Taluk , Kottayam District 
in Kerala State has filed an application to this office for 
granting a legal heirship certificate in respect of the legal heirs 
of her husband Late Thomas , P. M. Choorathuruthel , 
Kallara who expired on 24-12-2019 . The legal heirship 
certificate is requested for producing before Delhi Police 
Traffic Office, Delhi and various purposes. On conducting 
verification by Village Officer, Kallara it has been reported 
to this office that the persons named in the schedule 
below are the legal heirs of the said late Thomas , P. M. 
SI . Name of the 

Relationship with Age 
No. legal heirs 

the deceased 


1 


4 


രാജൻ തണ്ടാർ, കെ . ആർ . 


മകൻ 


2 


1 


22 


53 


Elsamma Thomas 

Wife 
Akash Thomas 

Son 
Aleena Thomas 

Daughter 
Parents of the deceased are not alive . 


3 


14 


2 


മകൾ 


51 


കെ . ആർ . റാണി തണ്ടാർ 
( റാണി ദേവരാജൻ ) 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആ വ ശ്യ ങ്ങൾക്കു വേണ്ടി പ രേ തന്റെ നിയ മാ നൂ സ്യ ത 
അവകാശികളായി ഒന്നും രണ്ടും കക്ഷികളെ പരിഗണിച്ച് 
അ വ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ച് നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 

ത ഹ ശീൽ ദാർ മുമ്പാകെ നേരിട്ട് ഹാജ രായി 
രേഖാ മൂലം പരാതി ബോധിപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത 
സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


Objections if any in the issue of the legal heirship 
certificate stating the above mentioned three persons are 
the legal heirs of the deceased should be filed in person 
before the undersigned within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette . Those sent by post or filed after the stipulated 
time will not be considered . 


വ കം 


Taluk Office ,, 
Vaikom .. 


( Sd . ) 
Tahsildar. 


136 


